Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL/TV ( N ) /12/ 12 -14 


GOVERNO 


കയ 


രള സർക്കി 
NMENT OF 


ക്കാർ പ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


- No. 1 15 


18th September 2012 
2012 സെപ്റ്റംബർ 18 
27th Bhadra 1934 
1934 ഭാദം 27 


വാല്യം 1 [ 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


Agriculture Department 

ലഘു ദർഘാസ് പരസ്യം 
നമ്പർ എ . - 293 / 2012 . 

| 2012 ആഗസ്റ്റ് 22 . 
ജില്ലാ കൃഷിത്തോട്ടം, കൂത്താളി, പി. ഒ . പെരുവണ്ണാമൂഴി 
2012 - 13 വർഷത്തിൽ തൈകൾ ഉൽപാദിപ്പിച്ച് വിതരണം 
ചെയ്യേണ്ട ആവശ്യത്തിലേക്കായി താഴെ പറയുന്ന സാധനങ്ങൾ 
വിതരണം ചെയ്യുന്നതിന് നിബന്ധനകൾക്ക് വിധേയമായി 
മുദ്രവെച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
-- 1. പോളിത്തീൻ ഗ്രോ ബാഗ് - 6000 എണ്ണം ( ഗേജ് 600, 

- 30 x 16 x 16 
സെ . മീ .) 
| 2. പോളിത്തീൻ ഗോ ബാഗ് - 4000 എണ്ണം ( ഗേജ് 600, 

- 35 x 2 0 x 2 0 
സെ . മീ .) 


- 3. 26 - 9- 2012 - ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ടെണ്ടറുകൾ അപ്പോൾ 

ഹാജരുള്ള ടെണ്ടറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതും ടെണ്ടറിൽ ഏറ്റവും കുറഞ്ഞ 
നിരക്ക് തൃപ്തികരമെങ്കിൽ മേലധികാരികളുടെ 
അംഗീകാരത്തിനു വിധേയമായി താൽക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതും മറ്റുള്ളവരുടെ നിരതദ്രവ്യം 
അപ്പോൾത്തന്നെ തിരികെ നൽകുന്നതുമാണ്. 
ടെണ്ടറിൽ ഒരു പോളിത്തീൻ ബാഗിന്റെ വില അക്ക 
ത്തിലും അക്ഷരത്തിലും എഴുതിയിരിക്കണം. 
ടെ ണ്ടറിൽ പങ്കെടുക്കുന്ന കക്ഷികൾ എല്ലാ വരും 
തന്നെ 50 - ന്റെ മുദ്രപത്രത്തിൽ ടെണ്ടർ ഫോറ 
ത്തിന്റെ 8 -ാം പേജിൽ പറയുന്ന എഗ്രിമെന്റ് ടൈപ്പ് 

ചെയ്ത് ഒപ്പിട്ടുതരേണ്ടതാണ്. 
- 6. വിജയിയായ ടെണ്ടറുകാരന്റെ നിരതദ്രവ്യം സെക്യൂരിറ്റി 

ആയി സൂക്ഷിക്കുന്നതും പ്രവൃത്തിപൂർത്തിയാക്കിയതി 
നു ശേഷം തിരികെ നൽകുന്നതുമാണ്. പ്രവൃത്തി 
പൂർത്തിയാക്കാത്തപക്ഷം ആയത് സർക്കാരിലേക്ക് 
മുതൽക്കൂട്ടുന്നതുമായിരിക്കും. 
7. ടെണ്ടർ അംഗീകരിച്ചതായി അറിയിപ്പ് കിട്ടി 7 ദിവസ 

ത്തിനകം ടെണ്ടറുകാരൻ സാധനം സ്വന്തം ചെലവിൽ 
ഫാമിൽ എത്തിച്ചുതരേണ്ടതാണ്. 


നിബന്ധനകൾ 


ടെണ്ടർ ഫോറത്തിന്റെ വില 400 ( നികുതി പു 
റമൈ) ഫാം ഓഫീസിൽ നിന്നും 25 - 9 - 2012 - ന് ( ചൊവ്വ ) 
വൈകിട്ട് 4 മണിവരെ ലഭിക്കുന്നതാണ്. 
പൂരിപ്പിച്ച ടെണ്ടർ 5, 000 നിരതദ്രവ്യത്തോടൊപ്പം 
സൂപ്രണ്ട്, ജില്ലാ കൃഷി തോട്ടം, കൂത്താളി, 
പെരുവണ്ണാമൂഴി പി . ഒ. എന്ന വിലാ സ ത്തിൽ 
26 - 9 - 2012 - ന് രാവിലെ 12 മണി വരെ ഫാം 
ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. 


STORES PURCHASE 


8 . ടെ ണ്ടർ പ കാരം അംഗീ ക രി ക്കുന്ന നിര ക്കിന് 

31-3 - 2013 വരെ പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. 
സർക്കാരിന്റെ ടെണ്ടർ വ്യവസ്ഥകൾ എല്ലാം തന്നെ 
ഇതിനും ബാധകമാണ്. ടെണ്ടർ ദിവസം പൊതുഅവധി 
യായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം ഇതേ സമയത്തും വ്യവസ്ഥയിലും ടെണ്ടർ 

നടത്തുന്നതാണ്. 
10 . ടെണ്ടർ മാറ്റിവെക്കുന്നതിനും നിർത്തലാക്കുന്ന തി 

നുമുള്ള പൂർണ്ണ അധികാരം ഫാം സൂപ ണ്ടിൽ 
നിക്ഷി പ് ത മാ യി രിക്കും. കൂടു തൽ വിവ ര ങ്ങ ൾ 
പ്രവൃത്തി ദിവസങ്ങളിൽ ഫാം ഓഫീസിൽ നിന്നും 
നേരിട്ടും 0496 - 2662264 എന്ന ഫോൺ നമ്പറിലും 
അറിയാവുന്നതാണ്. 


ജില്ലാ കൃഷി ഫാം , കൂത്താളി, 
പെരുവണ്ണാമൂഴി പി . ഒ . 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


